© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


228 





(3) 


MAMUB ag)3-6926/2020. 2020 ഡിസംബര്‍ 4. 


പത്തനംതിട്ട ജില്ലയില്‍ റാന്നി താലൂക്കില്‍ റാന്നി 
വില്ലേജില്‍ കണികുന്നത്ത്‌ വീട്ടില്‍ ചിന്നമ്മ തോമസ്‌ 
എന്നവര്‍ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും കാണിച്ച്‌ പരേതയുടെ മകള്‍ 
ഏലിയാമ്മ തോമസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ ടിയാള്‍ 9-10-2020-90 
തീയതിയില്‍ മരണപ്പപെട്ടിട്ടുള്ളതാണെന്നും പരേതയുടെ 
അനന്തരാവകാശികളായി താഴെ പേരു പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 

1 ജോസ്‌ തോമസ്‌ മകന്‍ 61 
2 ഏലിയാമ്മ തോമസ്‌ മകള്‍ 56 
3 ബിനോയ്‌ തോമസ്‌ മകന്‍ 51 


പരേതയുടെ അവകാശികളായി മുകളില്‍ പറയുന്നവര്‍ 
മാധ്തമാണുള്ളതെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ 
സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
റാന്നി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയപരിധിക്കുശേഷമോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ3-6302/2020. 2020 ഡിസംബര്‍ 5. 


പത്തനംതിട്ട ജില്ലയില്‍ റാന്നി താലൂക്കില്‍ കൊല്ലമുള 
വില്ലേജില്‍ മണ്ണടിശാല മുറിയില്‍ ബ്ലോക്ക്‌ നമ്പര്‍ 75, 
പുത്തൂര്‍ വീട്ടില്‍ എം. മാത്യു, തങ്കമ്മ മാത്യൂ എന്നയാളുകള്‍ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ പരേതരുടെ മകള്‍ സൂസന്‍ മാത്യു 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
ടിയാളുകള്‍ യഥാരകമം 23-10-2003, 15-2-2020 എന്നീ 
തീയതികളില്‍ മരണപ്പെടടിട്ടുള്ളതാണെന്നും പരേതരുടെ 
അനന്തരാവകാശികളായി താഴെ പേരു പറയുന്നവര്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതരുമായുള്ള വയസ്‌, 
നമ്പര്‍ പേര്‍ ബന്ധം 

1 സൂസമ്മ മാത്യു മകള്‍ 55 
2 തോമസ്‌ മാത്യു മകന്‍ 59 


3 മത്തായി, എം. » 65 


4 വര്‍ഗീസ്‌ മാത്യു » 62 


പരേതരുടെ അവകാശികളായി മുകളില്‍ പറയുന്നവര്‍ 
മാധ്തമാണുള്ളതെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ 
സാക്ഷ്യപ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
റാന്നി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരില്‍ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയപരിധിക്കുശേഷമോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
റാന്നി. 


(ഒപ്പ) 


തഹശീൽദാർ. 


128 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ എദ3-2374/2020. 2020 ഒക്ടോബര്‍ 8. 


7-7-2020-ലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 27, (വാലും 1%, 
പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ വിഭാഗത്തില്‍ 


4949-ാം൦ നമ്പര്‍ പേജില്‍ ്രമനമ്പര്‍ (3) ആയി 
പ്രസിദ്ധീകരിച്ചു പരസ്യത്തില്‍ ഒന്നാമത്തെ അവകാശിയുടെ 
പേര്‍ “സുമോന്‍ സണ്ണി” എന്നത്‌ “സുമോള്‍ സണ്ണി" എന്ന്‌ 
തിരുത്തി വായിക്കേണ്ടതാണ്‌. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
റാന്നി. തഹശീല്‍ദാര്‍. 


Thiruvalla Taluk 
പരസ്യം 
(1) 


നമ്പര്‍ സി10-4582/2020. 2020 സെപ്റ്റംബര്‍ 23. 


തിരുവല്ല താലൂക്കില്‍ ഇരവിപേരൂര്‍ വില്ലേജില്‍ 
കിഴക്കേ ഉച്ചുവേലില്‍ വീട്ടില്‍, സൌമ്ൃയമോള്‍, എന്‍. എസ്‌. 
ടിയാളുടെ ഭര്‍ത്താവ്‌ ടി വിലാസത്തില്‍ ശ്രീജിത്ത്‌, കെ. ജി., 
27-6-2020-ല്‍ മരണമടഞ്ഞുവെന്നും ടിയാന്റെ അവകാശികളെ 
തെളിയിക്കുന്ന അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിനായും ഈ 
ആഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ഇരവിപേരൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതില്‍ അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ 
ശ്രീജിത്ത്‌, കെ. ജി., 27-6-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാതമാണ്‌ പരേതന്റെ 
അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 MODAL മോള്‍, എന്‍. എസ്‌. ഭാര്യ 33 
D കാളിദാസ്‌ എസ്‌. നായര്‍ മകന്‍ 6 
3 ഗാരിശ്രീ എസ്‌. നായര്‍ മകള്‍ 3 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാ്രതമാണ്‌ പരേതന്റെ 
അനന്തരാവകാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള ഗസ്റ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി10-4089/2020. 2020 സെപ്റ്റംബര്‍ 23. 


തിരുവല്ല താലൂക്കില്‍ നിരണം വില്ലേജില്‍ മാലിപ്പുറത്ത്‌ 
വീട്ടില്‍ ജെറിന്‍, എം.-ന്റെ പിതാവ്‌ പ്രസ്തുത വിലാസത്തില്‍ 
മത്തായി വര്‍ക്കി മരണമട ഞ്ഞതിനാല്‍ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 
അപേക്ഷകന്റെ പിതാവ്‌ മത്തായി വര്‍ക്കി, 25 -1-2020-ല്‍ 


നിരണം 


മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ 
പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


229 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ദീനാമ്മ മത്തായി ഭാര്യ 57 
2 അമൃത അന്ന മാത്യു മകള്‍ 30 
3 ജെറിന്‍, എം. മകന്‍ 27 


മേല്‍ പറഞ്ഞിട്ടുള്ള വര്‍ 
അനന്തരാവകാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസുൃം കേരള ഗസറ്റില്‍ 


മാധ്തമാണ്‌ പരേതന്റെ 


പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം തിരുവല്ല തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 
(3) 


നമ്പര്‍ സി10-4153/2020. 2020 സെപ്റ്റംബര്‍ 22. 


തിരുവല്ല പെരിങ്ങര 
കരിങ്ങാട്ടുശ്ശേരില്‍ 


മാതാപിതഠാക്കള്‍ 


താലൂക്കില്‍ വില്ലേജില്‍ 
വീട്ടില്‍ ഷിബു ഭാസ്ക്കരന്റെ 

രപസ്തുത വിലാസത്തില്‍ 
കെ. എം. ഭാസ്ക്കരനും ഭാസക്കരനും 
മരണമടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പെരിങ്ങര 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകന്റെ മാതാപിതാക്കള്‍ ശാരദാ ഭാസ്ക്കരനും, 


ശാരദാ 


കെ. എം. ഭാസ്ക്കരനും യഥാക്രമം 1-1-2011-ലും 8-3-2020-ലും 
മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ 
പരേതരുടെ അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സാഹിനി ഭാസ്‌ക്കരന്‍ മകള്‍ 40 
2 ഷിബു ഭാസ്ക്കരന്‍ മകന്‍ 37 


മേല്‍ പറഞ്ഞിട്ടുള്ള വര്‍ 
അനന്തരാവകാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ 
30 


മാധ്തമാണ്‌ പരേതരുടെ 


ര്രസിദ്ധപ്പെടുത്തി ദിവസത്തിനകം 
തഹശീല്‍ദാര്‍ മുമ്പാകെ 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


തിരുവല്ല 
6D 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 


നമ്പര്‍ സി10-4542 /2020. 2020 സെപ്റ്റംബര്‍ 23. 


തിരുവല്ല താലൂക്കില്‍ കട്രപ വില്ലേജില്‍ തിക്കുപ്പുഴ 
വിട്ടില്‍ ശ്രീകുമാരി ഷാജി ടിയാളുടെ മാതാവ്‌ കട്ര്ര വില്ലേജില്‍ 
കല്ലുപറമ്പില്‍ തങ്കമ്മ 18-10-2006-ല്‍ 
ടിയാളുടെ അവകാശിയെ തെളിയിക്കുന്ന അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിനായും ഈ ആഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്മേല്‍ കടപ്പ വില്ലേജ്‌ ആഫീസര്‍ മുഖാന്തിരം 


മരണമടഞ്ഞുവെന്നും 


അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതില്‍ 


അപേക്ഷകയുടെ മാതാവ്‌ തങ്കമ്മ 18-10-2006-ല്‍ 
മരണമടഞ്ഞുവെന്നും താഴെ പേര്‍ വിവരിക്കുന്നവര്‍ മാത്രമാണ്‌ 


പരേതയുടെ അവകാശിയെന്നും അറിവായിരിക്കുന്നു. 


129 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ശ്രീകുമാരി ഷാജി മകള്‍ 39 


മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാ്രതമാണ്‌ പരേതയുടെ 
അനന്തരാവകാശി എന്ന്‌ രേഖപ്പെടുത്തി അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ 
30 ദിവസത്തിനകം തിരുവല്ല തഹശീൽദാർ മുമ്പാകെ 


പരസ്യം കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
നേരിട്ട്‌ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി 


കഴിഞ്ഞോ തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി10-4273/2020. 2020 സെപ്റ്റംബര്‍ 285. 


തിരുവല്ല താലൂക്കില്‍ കവിയൂര്‍ വില്ലേജില്‍ 


പാറപ്പുഴക്കുന്നില്‍ വീട്ടില്‍ ഷിജു പി. ജേക്കബിന്റെ പിതാവ്‌ 
എ. 
മടഞ്ഞതിനാല്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച 


പസ്തുത വിലാസത്തില്‍ പി. ജേക്കബ്‌ മരണ 
അപേക്ഷയിന്‍മേല്‍ കവിയൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 


അന്വേഷണം നടത്തിയതില്‍ അപേക്ഷകന്റെ 
പിതാവ്‌ പി. എ. ജേക്കബ്‌, 30-4-2020-ല്‍ മരണമടഞ്ഞുവെന്നും 
താഴെ പേര്‌ വിവരിക്കുന്നവര്‍ മാവധതമാണ്‌ പരേതന്റെ 


അവകാശികളെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഏലിയാമ്മ ജേക്കബ്‌ ഭാര്യ 64 
2 ഷിജു പി. ജേക്കബ്‌ മകന്‍ 49 
3 ഏ്രഹാം ജേക്കബ്‌ ം 43 
4 ഷിനു പി. എബ്രഹാം മകള്‍ 46 
മേല്‍ പറഞ്ഞിട്ടുള്ളവര്‍ മാ്രതമാണ്‌ പരേതന്റെ 


അനന്തരാവകാശികള്‍ എന്ന്‌ രേഖപ്പെടുത്തി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 


ഉള്ളപക്ഷം 
ര്പരസിദ്ധപ്പെടുത്തി 


ആയത്‌ ഈ പരസ്യം കേരള ഗസ്റ്റില്‍ 


30 ദിവസത്തിനകം തിരുവല്ല 


തഹ ശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാലിലോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


No. C10/4600/2020. 23rd September 2020. 


Notice is hereby given to all whom it may concern 
that Shyama Valsan, Kuntharayil House, Kaviyoor Village, 
Thiruvalla Taluk, Pathanamthitta District has filed an 
application before this office for the grant of a legal 
heirship certificate in respect of legal heirs of her mother 
late Shyamala, P. K. who died on 17-6-1994. Equiry 
conducted through the Village Officer, Kaviyoor reveals 
that the persons named in the schedule below are the 
legal heirs of late Shyamala, P. K. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


230 





SCHEDULE 
SI. Name of the Relationship with Age 
No. legal heirs the deceased 
1 Chandran, K. K. Husband 62 
2 Arun Chandran Son 32 
3 Shyama Valsan Daughter 29 


Hence, it is proposed to issue a legal heirship 
certificate accordingly in favour of the above mentioned 
persons and the objection if any against the issue of the 
should be filed in 
person before the Tahsildar, Thiruvalla within 30 days 
from the date of publication of this notice in the Kerala 


the said legal heirship certificate 


Government Gazette. Objections sent by the post or filed 
after the stipulated time limit will not be considered. 


Taluk Office, 
Thiruvalla. 


(Sd.) 
Tahsildar. 


Mallappally Taluk 
പരസ്യം 


നമ്പര്‍ എ:-3958/2020. 2020 ഡിസംബര്‍ 24. 


മല്ലപ്പള്ളി താലൂക്കില്‍ ആനിക്കാട്‌ വില്ലേജില്‍ മല്ലപ്പള്ളി 
നൂറോമ്മാവ്‌ ദേശത്ത്‌ വിലങ്ങുപാറ പുത്തന്‍പുരയ്ക്കല്‍ 
വീട്ടില്‍ ഏ്രഹാം ജേക്കബ്ബ്‌ 
എന്നിവര്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നും 


ടിയില്‍ ടിയാന്‍ ഭാരൃ 
ചേച്ചമ്മ ഏര്ബഹാം മരിച്ചുപോയെന്നും 
കാണിച്ച്‌ 
പരേതരുടെ മകന്‍ ബിജു കോശി 


ഏദ്രഹാം സമര്‍പ്പിച്ച 


അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേ ജാഫീ സര്‍വഴി 


അന്വേഷണം നടത്തിയതില്‍ ഏസ്രഹാം ജേക്കബ്‌ 
8-10-2020-ലും ടിയാന്‍ ഭാര്യ ചേച്ചമ്മ ഏര്ബഹാം 2-9-2020-90 
തീയതിയിലും മരിച്ചുപോയെന്നും പരേതരുടെ അവകാശികളായി 


താഴെപ്പറയുന്ന മൂന്ന്‌ പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


(ood പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അജു ജേക്കബ്ബ്‌ ഏവ്രഹാം മകന്‍ 53 

2 സുജ ഏലിയാമ്മ തോമസ്‌ മകള്‍ 51 

3 ബിജൂ കോശി ഏ്രഹാം മകന്‍ 47 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
മല്ലപ്പള്ളി 


ആക്ഷേപമുള്ളപക്ഷം 


തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലുക്കാഫീസ്‌, (ഒപ്പ) 
മല്ലപ്പള്ളി. തഹശീൽദാർ. 


190 


Konni Taluk 
പരസ്യം 


) 


നമ്പര്‍ എ-2862/2020. 2020 സെപ്റ്റംബര്‍ 28. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ 
കോന്നിത്താഴം വില്ലേജില്‍ വെട്ടൂര്‍ ദേശത്ത്‌ കാർത്തികയിൽ 
ശിവശങ്കരപ്പിള്ള, എം. സി. എന്നയാള്‍ 4-1-2019-90 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ ഇന്ദിരാമ്മാള്‍, എല്‍. 


സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 


തീയതി 


മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 4-1-2019-ഠം 
തീയതി മരണപ്പെട്ടു പോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ഇന്ദിരാമ്മാള്‍, എല്‍. ഭാരൃ 65 
2 എം. എസ്‌. രാജേഷ്‌ മകന്‍ 47 
3 എം. എസ്‌. ഗിരീഷ്‌ 93 43 
4 കാര്‍ത്തിക, എസ്‌. മകള്‍ 38 


പരേതന്റെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. മുകളില്‍ പേര്‍ ചേര്‍ത്തിരിക്കുന്നവരാണ്‌ 
പരേതന്റെ അവകാശികള്‍ എന്നുള്ളതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുളളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുളളില്‍ 
രേഖാമൂലം കോന്നി തഹശീൽദാർ മുമ്പാകെ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ഉള്ള ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


MAUB ag)s-6535/2020. 2020 സെപ്റ്റംബര്‍ 23. 


പത്തനംതിട്ട ജില്ലയില്‍ കോന്നി താലൂക്കില്‍ കോന്നി 
വില്ലേജില്‍ മങ്ങാരം ദേശത്ത്‌ കോയിക്കലേത്ത്‌ വീട്ടില്‍ 
കെ. വി. സാമുവേല്‍ എന്നയാള്‍ 18-8-2020-ാം തീയതി 
മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള 
വിവിധ ബാങ്കുകളിലെ നിക്ഷേപം പിന്‍വലിയ്ക്കുന്നതിനും 
മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്കും അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാരൃ മറിയാമ്മ സാമുവേല്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖേന 
18-8-2020-ാം തീയതി മരണപ്പെട്ടുപോയെന്നും പരേതന്റെ 


അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
അവകാശികളായി താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും 


അറിവായിരിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 മറിയാമ്മ സാമുവേല്‍ ഭാരൃ 61 
2 അനീഷ്‌ കെ. സാം മകന്‍ 38 


അജീഷ്‌ കെ. സാം 35 


